Reg . No. രജി. നമ്പർ 
KL/ TV ( N ) /12 /2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


th 


V 
GOVERN 


KERALL 


കാ സ 
VMENT OF 
त्यापन 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


19th October 2010 
2010 ഒക്ടോബർ 19 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No . 


| 41 
നമ്പർ 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


27th Aswina 1932 
1932 ആശ്വിനം 27 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 


വിജ്ഞാപനം 


നമ്പർ ഡബ്ലൂ .എസ്.6 - 892/ 2010 . 


2010 ആഗസ്റ്റ് 12 . 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 2493 /RA നമ്പരായി 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള കൂട്ടായി പുതിയ ജുമാ - അത്ത് 
പള്ളിക്ക് 927 / 1959 നമ്പർ ആധാരപ്രകാരം സിദ്ധിച്ചതും 
തിരൂർ 

താലൂ ക്കിൽ 
മംഗലം വില്ലേജിൽ റീസർവെ 46 / 2 നമ്പരിൽപ്പെട്ടതുമായ 
1 ഏക്കർ 43 സെന്റ് സ്ഥലത്ത് 1 കോടി 30 ലക്ഷം രൂപ 
ചെലവിൽ ഒരു ഷാദി മഹൽ (ആഡിറ്റോറിയം) നിർമ്മിക്കു 
ന്ന തിനും നിർമ്മാണ ചെല വി ലേ ക്കായി വസ് 
പണയപ്പെടുത്തി കേന്ദ്ര വഖഫ് കൗൺസിലിൽ നിന്നും 


1 കോടി രൂപ ലോൺ എടുക്കുന്നതിനും വേണ്ടി മേൽ 
വഖഫ് സെക്രട്ടറി, ബോർഡിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


മേപ്പടി വഖഫ് വസ്തു വിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് 
നിർമ്മിക്കുന്നതും ടി കെട്ടിട നിർമ്മാണ ചെലവിലേക്കായി 
1 കോടി രൂപ കേന്ദ്ര വഖഫ് കൗൺസിലിൽ നിന്നും ലോൺ 
എടുക്കുന്നതും സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമോ അഭിപ്രായമോ നിർദ്ദേശമോഉണ്ടെങ്കിൽ ആയത് 
ഈ വിജ്ഞാപനം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസ 
ത്തിനകം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, കേരള സ്റ്റേറ്റ് 
വഖഫ് ബോർഡ്, വി . ഐ . പി. റോഡ്, കലൂർ, കൊച്ചി- 17 
എന്ന വിലാസത്തിൽ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. നിശ്ചിത 
സമയ പരിധിക്കു ശേഷം ലഭിക്കുന്ന ആക്ഷേ പങ്ങളും 
അഭി പാ യ ങ്ങളും നിർദ്ദേ ശ ങ്ങളും ബോർഡ് പരി ഗ ണി 
ക്കുന്നതല്ല എന്ന വിവരം കൂടി അറിയിക്കുന്നു . 


വി. ഐ . പി. റോഡ്, 
കലൂർ. കൊച്ചി. 


( ഒപ്പ്) 
ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. 


വിജ്ഞാപനം 


നമ്പർ സി2 - 1008/ സി . ആർ. 


2010 സെപ്റ്റംബർ 20. 


- കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 1008/RA നമ്പരായി 
രജിസ്റ്റർചെയ്ത ചെറിയ ചക്കളത്തോട്ട് തറവാട് വഖഫിന് 
അവകാശപ്പെട്ട കോഴിക്കോട് ജോയിന്റ്-11 S. R.O . യിലെ 2153 / 
1960 നമ്പർ ആധാരപ്രകാരമുള്ള റീ . സ . 14 -1-49 - ൽപ്പെട്ട 40. 94 
സെന്റ് വസ്തുവുംമീഞ്ചന്ത എസ്. ആർ. ഒ.യിലെ 3554 /92, 
2840 / 92, 637 / 93, 4108 / 92, 636 / 93 എന്നീ ആധാരങ്ങൾ പ്രകാരം 
സീതിക്കാ വീട്ടിൽ മൂസ്സക്കോയ എന്ന വർക്ക വകാശപ്പെട്ട് 
റീ . സ . 20 - 04 - 49 / 1- ൽപ്പെട്ട 17. 77 സെന്റ് സ്ഥലവും തമ്മിൽ 
ഒത്തുമാറുന്നതിനുള്ള അനുമതിക്കുവേണ്ടി വഖഫ് മുതവല്ലി 
അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


- ആയതിനാൽ ടി ഒത്തുമാറ്റം സംബന്ധിച്ച് ആർക്കെങ്കിലും 
എന്തെങ്കിലും അഭിപ്രായമോ ആക്ഷേപമോ ഉണ്ടെങ്കിൽ ആയത് 
ഈ വിജ്ഞാപനം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ തീയതി 
മുതൽ 15 ദിവസത്തിനകം സീനിയർ സൂപ്രണ്ട്, കേരള സ്റ്റേറ്റ് 
വഖഫ് ബോർഡ് മേഖലാ ഓഫീസ്, എറോത്ത് സെന്റർ, 
ബാങ്ക് റോഡ്, കോഴിക്കോട്-1 എന്ന വിലാസത്തിൽ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ്. നിശ്ചിത സമയപരിധിക്കുശേഷം ലഭിക്കുന്ന 
ആ ക്ഷേ പങ്ങ ൾ സ്വീക രി ക്കു ന്ന ത ല്ലെന്ന് ഇതിനാൽ 
അറിയിച്ചുകൊള്ളുന്നു . 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 
റീജിയണൽ ഓഫീസ്, 
നോർത്ത് സെന്റർ, ബാങ്ക് റോഡ്, 


( ഒപ്പ്) 


